സ.ഉ.(കഖെൈ നം.152023//610 


"ഭരണഭാഷ- മാതൃഭാഷ" ഴി 
(6 ൫൧85 006 
ന, 


വട ഡ 
സംഗ്രഹം 
പൊതുവിദ്യാഭ്യാസ വകുപ്പ്‌-സര്‍ക്കാര്‍/എയ്ഡഡ്‌ സ്കൂളുകളിലെ 
അദ്ധ്യാപകര്‍ക്ക്‌ കെ-ടെറ്റ്‌ യോഗ്യത നേടുന്നതിനുള്ള സമയപരിധി 


ദീര്‍ഘിപ്പിച്ചു നല്‍കികൊണ്ട്‌ ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 
പൊതു വിദ്യാഭ്യാസ (ജെ.ആര്‍വകുപ്പ്‌ 
സ.ഉ.(കൈ) നം.15/2023//മ്േേഷു തീയതി,തിരുവനന്തപുരം, 17-02-2023 


പരാമര്‍ശഠ:- 1. 25/07//2012 ലെ സ.ഉ(്രിനം.244/12//പൊ.വി.വ ഉത്തരവ്‌. 
2. 30.08.2016 ലെ സ.ഉ(പിനം145/16/പൊ.വി.വ ഉത്തരവ്‌. 


3. 10.08.2017ല്‍ കേന്ദ്ര സര്‍ക്കാര്‍ പുറപ്പെടുവിച്ച വിജ്ഞാപനം 
നം.34. 


4 15/11/2019ലെ സ.ഉകൈനം.194./2019//പൊവിവ ഉത്തരവ്‌. 
ട 12/02./2021ലെ സ.ഉ(കൈനം.58./2021/പൊ.വി.വ ഉത്തരവ്‌. 


19//02./2021ലെ സ.ഉ.(കൊനം.104//2021/പൊ.വി.വ 
ഉത്തരവ്‌. 


ത്തരവ്‌ 


2009 ലെ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തില്‍ 
സംസ്ഥാനത്തെ അധ്യാപകരായി നിയമനം ലഭിക്കുന്നതിനായി ടീച്ചേര്‍സ്‌ 
എലിജിബിലിറ്റി ടെസ്റ്റ്‌ നന നിര്‍ബന്ധമാക്കുകയും തുടര്‍ന്ന്‌ പരാമര്‍ശം ൪ 
പ്രകാരം 01/06./2012 മുതല്‍ റഗുലര്‍ ഒഴിവില്‍ നിയമിതരാവുന്ന സംസ്ഥാനത്തെ 
എല്ലാ എയ്ഡഡ്‌ സ്കൂള്‍ അധ്യാപകര്‍ക്കും കെ-ടെറ്റ്‌ വേണമെന്ന്‌ നിഷ്ക്ക 
ര്‍ഷിക്കുകയുമുണ്ടായി.31/3/201ടവരെ നിയമനം നേടിയ മിനിമം 
യോഗ്യതയില്ലാത്ത അധ്യാപകര്‍ക്ക്‌ 1/4/2015ട മുതല്‍ ടെറ്റ്‌ യോഗ്യത 
നേടുന്നതിന്‌ നാല്‍ വര്‍ഷത്തെ സാവകാശം കേന്ദ്ര സര്‍ക്കാര്‍ പരാമര്‍ശം 
(3) പ്രകാരം അനുവദിച്ചു നല്‍കിയിട്ടുണ്ട്‌. അതിന്റെ ചുവടു പിടിച്ചു ഇടവിട്ടുള്ള 
ഉത്തരവുകളിലൂടെ സംസ്ഥാനത്ത്‌ 31.03.19 വരെ കെ-ടെറ്റ്‌ യോഗ്യത 
നേടുന്നതിന്‌ ഇളവ്‌ നല്ലിയിരുന്നു.പരാമര്‍ശം (2) ഉത്തരവ്‌ പ്രകാരം 30.08.2016 
നു ശേഷം പബ്ദിക്‌ സര്‍വ്വീസ്‌ കമ്മീഷന്‍ പുറപ്പെടുവിക്കുന്ന അധ്യാപക 
നിയമന വിജ്ഞാപനത്തില്‍ കെ-ടെറ്റ്‌ നിര്‍ബന്ധിത യോഗ്യതയായി 


സ.ഉ.(കഖെ നം.15/2023./12സ്‌ 
നിഷ്‌ കര്‍ഷിച്ചിട്ടുണ്ട്‌. 


2. തുടര്‍ന്ന്‌ 31-03-2019 വരെ നിയമിതരായ എയ്ഡഡ്‌ സ്കൂള്‍ അധ്യാപകര്‍ക്ക്‌ 

കെ-ടെറ്റ്‌ യോഗ്യത നേടുന്നതിന്‌ അനുവദിച്ചിരുന്ന സമയപരിധി 2020-2021 
അദ്ധ്യയന വര്‍ഷാരംഭം വരെ ദീര്‍ഘിപ്പിക്കുകയും 31-03-2019 വരെ 
നിയമിതരായവരില്‍ പ്രസ്തുത യോഗ്യതയുടെ അഭാവത്തില്‍ നിയമനാംഗീകാരം 
ലഭിക്കാത്തവര്‍ക്ക്‌ മറ്റ്‌ വിധത്തില്‍ യോഗ്യമെങ്കില്‍ നിയമനാംഗീകാരം 
നല്‍കുവാനും പരാമര്‍ശിത ഉത്തരവ്‌ (4 പ്രകാരം നിര്‍ദേശിച്ചിരുന്നു. 


3. കോവിഡ്‌ മഹാമാരിയുടെ പശ്ചാത്തലത്തില്‍ കെ-ടെറ്റ്‌ പരീക്ഷകള്‍ നിശ്ചിത 

സമയത്തിനകം നടത്താന്‍ കഴിയാത്ത സാഹചര്യത്തില്‍, 2019-2020 വര്‍ഷം 
വരെ നിയമിതരായ അദ്ധ്യാപകര്‍ക്ക്‌ കെ-ടെറ്റ്‌ പാസാകുന്നതിന്‌ 2020-2021 
സ്കൂള്‍ വര്‍ഷാവസാനം വരെ പരാമര്‍ശം (ഭ ഉത്തരവ്‌ പ്രകാരം സമയപരിധി 
ദീര്‍ഘിപ്പിച്ച്‌ നല്‍കിയിരുന്നു. 


4. എയ്ഡഡ്‌ സ്കൂളുകളില്‍ 01.06.2012 മുതല്‍ 31.03.2020 വരെ 
നിയമിതരായ,നിയമനസമയത്ത്‌ കെ-ടെറ്റ്‌ യോഗ്യതയില്ലാതിരുന്ന അധ്യാപകര്‍, 
സര്‍ ക്കാര്‍ അനുവദിച്ച സമയപരിധിയ്ക്കുള്ളില്‍ കെ-ടെറ്റ്‌ യോഗ്യത 
ആര്‍ജ്ജിച്ചിട്ടുള്ള പക്ഷം, അവരെ കെ.ഇ.ആര്‍ അധ്യായം സ്ന ൧ ചട്ടം 3-ല്‍ 
അനുശാസിക്കുന്ന തരത്തില്‍ തന്നെ നിര്‍ദ്ദിഷ്ടയോഗ്യത ഉള്ളവരായി 
കണക്കാക്കി,അവരുടെ പ്രൊബേഷന്‍ ഡിക്ളറേഷന്‍, ഇന്‍ക്രിമെന്റ്‌ എന്നിവ 
കെ.ഇ.ആര്‍ അധ്യായം സ 2൧ യിലെ ബന്ധപ്പെട്ട ചട്ടങ്ങളുടെ 
അടിസ്ഥാനത്തില്‍ പരിഗണിച്ച്‌ തീര്‍പ്പാക്കുന്നതിന്‌ അനുമതി നല്‍കി 
പരാമര്‍ശിത ഉത്തരവ്‌ (൭ പ്രകാരം ഉത്തരവായി. 


5. കെ-ടെറ്റ്‌ യോഗ്യത നേടുന്നതിനുള്ള സമയപരിധി ദീര്‍ഘിപ്പിച്ചു 
നല്‍കുന്നത്‌ സംബന്ധിച്ചും, കെ-ടെറ്റ്‌ യോഗ്യത നേടിയ അദ്ധ്യാപകരുടെ 
പ്രൊബേഷന്‍, ഇന്‍ക്രിമെന്റ്‌ എന്നിവ അനുവദിക്കുന്നതു സംബന്ധിച്ചും, 


സര്‍വ്വീസിലുള്ള അധ്യാപകര്‍ക്ക്‌ മാത്രമായി കെ-ടെറ്റ്‌ പരീക്ഷ 
ഒറ്റത്തവണത്തേക്ക്‌ മാത്രം നടത്തുന്നത്‌ സംബന്ധിച്ചും നിരവധി 
അപേക്ഷകള്‍ വിവിധ കോണുകളില്‍ നിന്നും സര്‍ക്കാരിന്‌ 


ലഭിക്കുകയുണ്ടായി. സര്‍ക്കാര്‍ ഈ വിഷയം വിശദമായി പരിശോധിച്ചതിന്റെ 
അടിസ്ഥാനത്തില്‍ താഴെ പറയുന്ന നിര്‍ദേശങ്ങള്‍ പുറപ്പെടുവിക്കുന്നു: 


1) 01.06.2012 മുതല്‍ 30.08.2016നു മുന്‍പ്‌ വരെയുള്ള പി.എസ്‌.സി 
വിജ്ഞാപനപ്രകാരം കെ-ടെറ്റ്‌ യോഗ്യത ഇല്ലാതെ നിയമിതരായ സര്‍ക്കാര്‍ 


ള്‍ അധ്വാപകര്‍ക്കും, 01.06.2012 മാതല്‍ 2019-20 അധ്യയന വര്‍ഷം വരെ 
യ) യ) 


സ.ഉ.(കഖെ നം.15.2023/10സ 


എയ്ഡഡ്‌ സ്കൂളുകളില്‍ നിയമിതരായവരും കെ-ടെറ്റ്‌ യോഗ്യത 
നേടാത്തവരുമായ അധ്യാപര്‍ക്കും, കെ-ടെറ്റ്‌ യോഗ്യത നേടുന്നതിന്‌ ഒരു 
അവസാന അവസരം എന്ന നിലയ്ക്ക്‌ 2023 ജൂണ്‍ മാസം ഒരു പ്രത്യേക 
പരീക്ഷ നടത്തുന്നതാണ്‌. ഇതിലേക്കായി സംസ്ഥാന പരീക്ഷ കമ്മീഷണര്‍ 


സമയബന്ധിതമായി തുടര്‍ നടപടികള്‍ സ്വീകരിക്കേണ്ടതാണ്‌. 


2) 91.06.2012 മുതല്‍ 30.08.2016നു മുന്‍പ്‌ വരെയുള്ള പി.എസ്‌.സി 
വിജ്ഞാപനപ്രകാരം കെ-ടെറ്റ്‌ യോഗ്യത ഇല്ലാതെ നിയമിതരായ സര്‍ക്കാര്‍ 
സ്കൂള്‍ അധ്യാപകര്‍ക്കും, 01.06.2012 മുതല്‍ 2019-20 അധ്യയന വര്‍ഷം വരെ 
എയ്ഡഡ്‌ സ്കൂളുകളില്‍ നിയമിതരായവര്‍ക്കും പ്രസ്തുത പരീക്ഷാ തീയതി 


വരെ മാത്രമായിരിക്കും കെ-ടെറ്റ്‌ പാസ്സാകുന്നതിന്‌ ഇളവ്‌ അനുവദിക്കുന്നത്‌. 


പ്രസ്തുത പരീക്ഷയിലും യോഗ്യത നേടാത്തവരുടെ സര്‍വീസ്‌ 
ക്രമീകരിക്കുന്നതല്ല. 


3. സര്‍ക്കാര്‍ അനുവദിക്കുന്ന ഇളവ്‌ കാലയളവിനുള്ളില്‍ കെ-ടെറ്റ്‌ യോഗ്യത 
ആര്‍ജ്ജിച്ചിട്ടുളളപക്ഷം, അവരെ കെ.ഇ.ആര്‍ അധ്യായം സ്ന 2൧ ചട്ടം 3 ല്‍ 
അനുശാസിക്കുന്ന തരത്തില്‍ തന്നെ നിര്‍ദ്ദിഷ്ടയോഗ്യത ഉള്ളവരായി 
കണക്കാക്കി,അവരുടെ പ്രൊബേഷന്‍ ഡിക്ടറേഷന്‍, ഇന്‍ക്രിമെന്റ്‌ എന്നിവ 
കെ.ഇ.ആര്‍ അധ്യായം സ്ന ൧ യിലെ ബന്ധപ്പെട്ട ചട്ടങ്ങളുടെ 


അടിസ്ഥാനത്തില്‍ പരിഗണിച്ച്‌ തീര്‍പ്പാക്കേണ്ടതാണ്‌. 


4) ഇളവ്‌ കാലത്തിനകത്ത്‌ കെ-ടെറ്റ്‌ നേടാത്ത, പാര്‍ട്ട്‌ ടൈം തസ്തികയില്‍ 
നിയമിതരായ, സര്‍ക്കാര്‍/എയ്ഡഡ്‌ ജീവനക്കാരെ പാര്‍ട്ട്‌ ടൈം തസ്തികയില്‍ 
തന്നെ നിലനിര്‍ത്തേണ്ടതാണ്‌.ടി അധ്യാപകര്‍ക്ക്‌ ഫുള്‍ ടൈം ബെനിഫിറ്റ്‌ 
അനുവദിക്കുന്നതല്ല. 


ടു) 01.06.2012 ന്‌ ശേഷം നിയമനം നേടിയവരില്‍ (കെ-ടെറ്റ്‌ ഇളവിന്‌ 
അര്‍ഹരയില്ലാത്തവര്‍ക്കു) ഉയര്‍ന്ന തസ്തികയ്ക്ക്‌ ആവശ്യമായ കെ-ടെറ്റ്‌ 
ഉള്‍പ്പെടെയുള്ള നിശ്ചിത യോഗ്യതകള്‍ ഇല്ലാത്തവര്‍ക്ക്‌ പ്രൊമോഷന്‍ 
അനുവദിക്കേണ്ടതില്ല. 


6 8.89/൩1.24 മൂന്നും നാലും സെമമസ്റ്ററുകളില്‍ അല്ലെങ്കില്‍ രണ്ടാം വര്‍ഷം 
പഠിക്കുന്നവര്‍ക്ക്‌ കെ-ടെറ്റ്‌ പരീക്ഷയ്ക്ക്‌ അപേക്ഷിക്കുന്നതിന്‌ 


സ.ഉ.(കഖെ നം.152023//10സ 


സ്ഥാപനാധികാരിയില്‍ നിന്നും അപ്രകാരമുള്ള സര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭ്യമാക്കേണ്ടതാണ്‌.കെ-ടെറ്റ്‌ റിസല്‍ട്ടിനുശേഷം വിദ്യാഭ്യാസ ഓഫീസുകളില്‍ 
നടത്തുന്ന യോഗ്യതാ പരിശോധനയില്‍ മേല്‍വിവരം പരിശോധിക്കേണ്ടതും 
രേഖപ്പെടുത്തേണ്ടതുമാണ്‌.അപേക്ഷ,പരിശോധനാ മോഡ്യൂളുകളില്‍ 
ആവശ്യമായ ക്രമീകരണം പരീക്ഷാഭവന്‍ നടത്തേണ്ടതാണ്‌. 


7) നിലവിലെ ദിവസവേതനാടിസ്ഥാന ഒഴിവുകളില്‍ കെ-ടെറ്റ്‌ യോഗ്യത 
നേടിയ//ഇളവ്‌ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാര്‍ത്ഥികളെ മാത്രമേ നിയമിക്കുവാന്‍ 
പാടുള്ളൂ എന്ന്‌ 27052022 ലെ സ.ഉ(എം.എസിനം. 89/2022/പൊ.വി.വ 
പ്രകാരം ഉത്തരവായിരുന്നു.ഈ വ്യവസ്ഥയില്‍ ഇളവ്‌ നല്‍കേണ്ടതില്ല . 


8) ശാരീരികവും മാനസികവുമായ വെല്ലുവിളി അനുഭവിക്കുന്ന കുട്ടികളുടെ 
ഉന്നമനത്തിനായി സര്‍ക്കാര്‍/എയ്ഡഡ്‌ മേഖലയിലെ സ്പെഷ്യല്‍ സ്കൂളുകളിലെ 
അധ്യാപക നിയമനയോഗ്യതയായി കെ-ടെറ്റ്‌ അധ്യാപക യോഗ്യത നിര്‍ണയ 
പരീക്ഷയില്‍ കാറ്റഗറി ഡ എന്ന പുതിയൊരു വിഭാഗം ഉള്‍പ്പെടുത്തുന്നത്‌ 


സംബന്ധിച്ച്‌ വിശദമായ പ്രൊപ്പോസല്‍ എസ്‌.സി.ഇ.ആര്‍.ടി 
ഡയറക്ടര്‍,പരീക്ഷാ കമ്മീഷണര്‍ എന്നിവരുമായി കൂടിയാലോചിച്ച്‌ 


പൊതുവിദ്യാഭ്യാസ ഡയറക്ടര്‍ സമര്‍പ്പിക്കേണ്ടതാണ്‌. 


9) കെടെറ്റ്‌ പരീക്ഷ വര്‍ഷത്തില്‍ മുന്നു തവണ നടത്തുവാന്‍ നിര്‍ദ്ദേശം 
നല്‍കിയ 24.04.2018 ലെ സ.ഉ(കൊനം44//2018/പൊ.വി.വ ഉത്തരവ്‌ ഇനി 
മുതല്‍ ന്ന പരീക്ഷ വര്‍ഷത്തില്‍ രണ്ടു തവണ മാത്രമേ നടത്തേണ്ടതുള്ളൂ 


എന്ന്‌ ഭേദഗതി ചെയ്യുന്നു. 


102 കെടടെറ്റ്‌ കാറ്റഗറി ൬ പാസായ ഭാഷാദ്ധ്യാപകരെ 24.06.2022 
സ.ഉ(കൈ)നം.109./2022//പൊ.വി.വ ഉത്തരവ്‌ പ്രകാരം കെ-ടെറ്റ്‌ കാറ്റഗറി സ 
പാസാകുന്നതില്‍ നിന്ന്‌ ഒഴിവാക്കിയിരുന്നു.പ്രസ്തുത ഉത്തരവിന്‌ 


1.06.2012 മുതല്‍ മുന്‍കാല പ്രാബല്യം അനുവദിക്കുന്നു. 


(ഗവര്‍ണറുടെ ഉത്തരവിന്‍ പ്രകാര) 
എ പി എം മുഹമ്മദ്‌ ഹനീഷ്‌ 
പ്രിന്‍സിപ്പല്‍ സെക്രട്ടറി 


പൊതുവിദ്യാഭ്യാസ ഡയറക്ടര്‍, തിരുവനന്തപുരം. 


സ.ഉ.(കഖെ നം.152023//10സ 


ഡയറക്ടര്‍,എസ്‌.സി.ഇ.ആര്‍.ടി,തിരുവനന്തപുരം 

പരീക്ഷാ കമ്മീഷണര്‍,തിരുവനന്തപുരം 

എല്ലാ വിദ്യാഭ്യാസ ഡെപ്യ്യൂട്ടി ഡയറക്ടര്‍മാര്‍ക്കും, ജില്ലാ വിദ്യാഭ്യാസ 
ഓഫീസര്‍മാര്‍ക്കും (പൊതുവിദ്യാഭ്യാസ ഡയറക്ടര്‍ മുഖേന 
പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഓഫീസര്‍മാര്‍ക്കും, സെക്ഷനുകള്‍ക്കും 
ഡയറക്ടര്‍ വിവര പൊതു ജന സമ്പര്‍ക്ക വകുപ്പ്‌ 

ചീഫ്‌ എക്‌സിക്യൂട്ടീവ്‌ ഓഫീസര്‍, കൈറ്റ്‌ , തിരുവനന്തപുരം (വെബ്‌ സൈറ്റില്‍ 
പ്രസീദ്ധീകരിക്കുന്നതിനായി 


കരുതല്‍ ഫയല്‍ / ഓഫീസ്‌ കോപ്പി. 


ഉത്തരവിന്‍ പ്രകാരം 
രറ്റലഠ 0 
//.ട്രഗമ!ഡ്ന്ദ/ 
ഗല: 1 7-02-2023 18:25:09 


സെക്ഷന്‍ ഓഫീസര്‍ 
പകര്‍പ്പ്‌: 
ബഹു.പൊതുവിദ്യാഭ്യാസ വകുപ്പ്‌ മന്ത്രിയുടെ പ്രൈവറ്റ്‌ സെക്രട്ടറിക്ക്‌ 
പൊതുവിദ്യാഭ്യാസ പ്രിന്‍സിപ്പല്‍ സെക്രട്ടറിയുടെ പി.എയ്ക്ക്‌ 


പൊതുവിദ്യാഭ്യാസ ജോയിന്റ്‌ സെക്രട്ടറിയുടെ സി.എക്ക്‌ 


